Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2015 


Reg. No. KL /TV ( N )/634/2015 -17 


GOVERNM 


ൽ 


98 - 


രള 


സർക്കാ 


VMENT OF 


ാർ 
KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 4 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2015 ജൂ ലൈ 21 
| 21st July 2015 
1190 കർക്കടകം 5 
5th Karkadakam 1190 
1937 ആഷാഢം 30 
30th Ashadha 1937 


Vol. IV 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Fisheries Department 


പുനർ ലേല പരസ്യം 


നമ്പർ 127 / 2015. 


2015 ജൂൺ 25. 


- 2015- 16 സാമ്പത്തിക വർഷം പന്നിവേലിച്ചിറ ഫിഷറീസ് 
കോംപ്ലക്സിന്റെ വക ഫാമിന്റെ പരിസരത്ത് നിൽക്കുന്ന 
കായ്ഫലമുള്ള തെങ്ങുകളുടെ മേലാദായം ശേഖരിക്കുന്ന 
തിനുള്ള അവകാശം 2015 ജൂലൈ മാസം 28 -ാം തീയതി പകൽ 
11 മണിക്ക് ആ ഫീ സിൽവച്ച് സൂപണ്ട് പരസ്യ മായി 
പുനർ ലേലം ചെയ്തു കൊടുക്കുന്ന താ ണ് . ലേലത്തിൽ 
പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വർ ലേലം തുടങ്ങുന്നതിനു 
മുമ്പായി - 500 നിരതദ്രവ്യമായി കെട്ടിവയ്ക്കേണ്ടതാണ്. 


ലേലം സ്ഥിരപ്പെടുത്തിയ വിവരം അറിയിക്കുന്ന തീയതി 
മുതൽ ഒരാഴ്ചയ്ക്കകം ലേലക്കാരൻ ആഫീസിൽ ഹാജരായി 

100 ( നൂ റ് )- ന്റെ മുദ്രപത ത്തിൽ ഒരു കരാർ ഉടമ്പടി 
തരേണ്ടതും അതിനു വിപരീതമായി പ്രവർത്തിക്കുന്നപക്ഷം 
ലേലക്കാരൻ കെട്ടിവച്ച തുക കണ്ടുകെട്ടി തുക സർക്കാരിലേക്ക് 
മുതൽ കൂട്ടുന്നതുമായിരിക്കും. ടി ഉടമ്പടി എഴുതിത്തരുന്നതിനു 
മുമ്പായി കായ്ഫലം എടുക്കാൻ പാടില്ലാത്തതുമാകുന്നു. 


സർക്കാർ ലേലം ഏറ്റെടുത്ത് കരാർ വീഴ്ച വരുത്തിയി 
ട്ടുള്ളവർ ലേലത്തിൽ പങ്കെടുക്കാൻ അർഹരല്ല. ഏറ്റവും കൂടിയ 
തുകയ്ക്ക് ലേലം പിടിക്കുന്ന ആളിന്റെ പേരിൽ ലേലം 
താൽക്കാലികമായി ഉറപ്പിക്കുന്നതും ഫിഷറീസ് ഡയറക്ടറുടെ 
അനുവാദം കിട്ടുന്ന മുറയ്ക്ക് ലേലം സ്ഥിരപ്പെടുത്തുന്നതുമാണ്. 

ലേലം മൂന്ന് വിളിച്ചു നിർത്തിയാൽ ഉടൻ നിരതദ്രവ്യം 
ഉൾപ്പെടെ ലേല സംഖ്യയുടെ നാലിലൊന്ന് തുക ലേലക്കാരൻ 
അപ്പോൾത്തന്നെ ഡേ മണിയായി കെട്ടിവയ്ക്കേണ്ടതാണ്. 


ലേലത്തുക രണ്ട് ഗഡുക്കളായി അടയ്ക്കാവുന്നതാണ്. 
ഒന്നാം ഗഡു വാ യ പകുതി തുക ഉട വ ടി യോ ടൊപ്പം 
കെട്ടിവയ്ക്കേണ്ടതും രണ്ടാം ഗഡു വായ ബാക്കി മുഴു വൻ 
തുകയും 2015 സെപ്റ്റംബർ മാസം ഒന്നാം തീയതിക്കുമുമ്പായി 
അടച്ചു തീർക്കേ ണ്ട തു മാ ണ് . രണ്ടാം തവണ ലേല്ക്കാരൻ 
പണ മടയ്ക്കാൻ പിഴ വ വ രു ത്തി യാൽ തുടർന്ന് ആദായം 
എടുക്കുന്നതിനുള്ള അവകാശം റദുചെയ്യുന്നതും പുനർലേലം 
നടത്തി സെക്യൂരിറ്റി തുക കണ്ടുകെട്ടുന്നതുമാണ്. 


26th MAY 2015 ] 


FISHERIES DEPARTMENT 


30 


വിഷയങ്ങൾ സംബന്ധിച്ചുണ്ടാകുന്ന ഏതൊരു തർക്കങ്ങൾക്കും 
നഷ്ടപരിഹാരങ്ങൾക്കും ഫിഷറീസ് ഡയറക്ടറുടെ തീരുമാനം 
അന്തിമമായിരിക്കും. 


- ലേലത്തുകയുടെ തവണകൾക്ക് മുടക്കം വരുത്തിയാൽ 
മുടക്കം വരുത്തിയ തീയതി മുതൽ ആദ്യത്തെ ഒരു 
മാസത്തേക്ക് 6 % നിരക്കിലും രണ്ടാമത്തെ മാസത്തേക്ക് 8 % 
നിര ക്കിലും തുടർന്നുള്ള കാലത്തേക്ക് 10 % നിരക്കിലും 
പിഴ അട യ് ക്കേ ണ്ട താ ണ് . ലേല ക്കാ രൻ ഡിപ്പാർട്ട് മെന്റ് 
പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കാൻ പാടില്ല . ഫിഷ്ഫാമിന്റെ 
പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി 
ഫാമിലെ ലേലം ചെയ്ത വൃക്ഷങ്ങൾ ഉൾപ്പെടെയുള്ളഏതൊരു 
വൃക്ഷവും മുറിച്ചു മാറ്റുന്ന തി നുള്ള അധികാരം ചുവടെ 
ഒപ്പിട്ടി രി ക്കുന്ന ഉദ്യോഗ സ്ഥ നിൽ നിക്ഷിപ്ത മാ ണ്. ഈ 


ഏതെങ്കിലും കാര ണ വ ശാൽ ലേലം നട ത്തു വാൻ 
തീരു മാ നിച്ച ദിവസം അവധി യാ ണെ ങ്കിൽ തൊട്ടടുത്ത 
പ്രവർത്തി ദിവസം നിശ്ചിത സമയത്ത് ലേലം നടത്തുന്നതായി 
രിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് പ്രവർത്തി സമയങ്ങളിൽ 
ആഫീസുമായി ബന്ധപ്പെടുക. ഫോൺ- 0468 2214589. 


ഫിഷറീസ് കോംപ്ലക്സ്, 
പന്നിവേലിച്ചിറ . 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


192 


